Reg. No . രജി. നമ്പർ 
KL /TV ( N )/ 12 /12 -14 


Government of Kerala 
കേരള സർക്കാർ 

2012 


सत्यमेव जयते 


( 


GOVERNM 


- 
കേര 


ള സർക്ക 
NMENT OF 


പ് 


കാർ 


KERALA 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


| 8th May 2012 

2012 മേയ് 8 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No . 


വാല്യം 57 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


18th Vaisakha 1934 
1934 വൈശാഖം 18 


PART III 
Commissionerate of Land Revenue 

IDUKKI DISTRICT 
ഇടുക്കി ജില്ലാ കളക്ടറുടെ നടപടിക്രമം 
നമ്പർ ജെ4- 9111 /2012. 

2012 മാർച്ച് 28. 
സൂചന: - ലാന്റ് റവന്യൂ കമ്മീ ഷ ണറുടെ 8 - 2 - 2012 - ലെ 

-- എൽ.ആർ. പി .1- 5236 / 2012 നമ്പർ കത്ത്. 

ഇടുക്കി ജില്ലയിലെ എല്ലാ വില്ലേജ് ആഫീസുകളിലേയും 
2011 - 12 സാമ്പത്തിക വർഷത്തെ ജമാ ബന്തി പരിശോധന 
2012 ആഗസ്റ്റ് മാസം 31 -ാം തീയതിക്കുമുമ്പായി പൂർത്തീകരി 
ക്കേണ്ടതാണ്. ആയതിലേക്ക്ഓരോ താലൂക്കിലേയും ജമാബന്തി 
ആ ഫീ സർമാരെ ചുവടെ ചേർക്കും വിധം നിയ മിച്ച് 
ഉത്തരവാകുന്നു . 
താലൂക്ക് 

ജമാബന്തി ആഫീസർ 
പീരുമേട് 

സബ് കളക്ടർ, ഇടുക്കി 
ഉടുമ്പൻചോല സബ് കളക്ടർ, ദേവികുളം 
ദേവികുളം 

ജില്ലാ കളക്ടർ 
തൊടുപുഴ ഡെപ്യൂട്ടി കളക്ടർ (എൽ.ആർ.) 
ഓരോ ജമാബന്തി ആഫീസർമാരും അവരുടെ താലൂക്ക് 
പരിധിയിൽപ്പെട്ട വില്ലേജാഫീസുകളിൽ ജമാബന്തി പരിശോധന 
നട ത്തു ന്ന തി നുള്ള നട പ ടി കമം തയ്യാറാക്കി ഗസറ്റ് 
വിജ്ഞാ പനം നടത്തി ആയതിന്റെ പകർപ്പ് ഇ 
കാര്യാലയത്തിൽ ലഭ്യമാക്കേണ്ടതാണ്. മുൻവർഷങ്ങളിൽ 
പൂർത്തീകരിച്ചിട്ടില്ലാത്ത പരിശോധന കൂടി ഇതോടൊപ്പം 
പൂർത്തീകരിക്കേണ്ടതുമാണ്. 
കളക്ടറേറ്റ്, 

( ഒപ്പ്) 
ഇടുക്കി. 

ജില്ലാ കളക്ടർ. 


